17th APRIL 2018 ] 


KERALA GAZETTE 


597 


കേരള ഷോപ്സ് ആന്റ് കമേഴ്സ്യൽ 
എസ്റ്റാബ്ളിഷ്മെന്റ് സ് തൊഴിലാളി 

ക്ഷേമനിധി ബോർഡ് 


( A Government of Kerala Undertaking ) 

( website : peedika . kerala. gov.in ) 


- മേൽ പസ് താ വിച്ച വാഹനം ലേല ത്തിന് തൊട്ടു 
മുമ്പുള്ള 10 പ്രവൃത്തി ദിവസ ങ്ങ ളിൽ രാവിലെ 10 മണി 
മുതൽ 5 മണി വരെയുള്ള സമയത്ത് വഞ്ചിയൂരുള്ള ചീഫ് 
ഓഫീസിൽ ബന്ധ പ്പെട്ട വരുടെ അ നു മ തി യോ ടു കൂടി 
പരിശോധിക്കാവുന്നതാണ്. 

-- യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റി 
വയ്ക്കുന്നതിനും ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള 
അ ധി കാരം ചീഫ് എക് സി ക ട്ടീവ് ഓഫീസർക്ക് 
ഉണ്ടായിരിക്കുന്നതാണ്. 


ലേല പരസ്യം 


ചീഫ് എക്സിക്യൂട്ടീവ് 
ഓഫീസറുടെ കാര്യാലയം, 
ചെറുന്നിയൂർ ടവേഴ്സ്, 
ഒന്നാം നില , 
വഞ്ചിയൂർ പി. ഒ., 
തിരുവനന്തപുരം- 35 
ഫോൺ: 0471-2572758/ 2572189 
e -mail: peedikaceo @ gmail.com 


( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് 

ഓഫീസർ. 


നമ്പർ ഇ - 283/ 2014. 

2018 മാർച്ച് 22 . 
തിരുവനന്തപുരം വഞ്ചിയൂരുള്ള കേരള ഷോപ്സ് ആന്റ് 
കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് സ് തൊഴിലാളി ക്ഷേമനിധി 
ബോർഡ് കാര്യാല യ ത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ഈ 
ക്ഷേമ നിധി ബോർഡിന് ഉപ യോഗം ഇല്ലാത്ത തു മായ 
കെ . എൽ 01 എ ഡബ്ല 8996 -ാം നമ്പർ ഫോർഡ് ഐക്കൺ 
കാർ 25 - 4 - 2018 രാവിലെ 11 മണിക്ക് പസ്തു ത 
ഓഫീസിൽ വച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വിൽപന 
നടത്തുന്നതാണ്. 

ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ ലേലദിവസം 
ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 
മണിക്കൂർ മുമ്പായി വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം 
വഞ്ചിയൂ രുള്ള ചീഫ് ഓഫീസിൽ അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ്. 

കൂടാതെ വാഹനം ലേല ത്തിൽ വാങ്ങു വാൻ 
ഉദ്ദേശിക്കുന്നവരിൽ നിന്നും സീൽ വച്ച കവറിൽ മുൻകൂട്ടി 
ടെണ്ടറുകൾ 23 - 4 - 2018 വൈകുന്നേരം 4 മണി വരെ നേരിട്ടോ 
തപാൽമാർഗ്ഗമോ ചീഫ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
ടെണ്ടറിനോടൊപ്പം നിശ്ചിത നിരതദവ്യം അടച്ചതിനുള്ള 
ര സീതും ഉണ്ടാ യി രി ക്കേ ണ്ട താ ണ് . വൈകി കിട്ടുന്ന 
ടെണ്ടറു കൾ നിരു പാ ധികം നിര സിക്കുന്നതാ യി രിക്കും. 
പസ് ത ക വ റിനുമുകളിൽ ഡിപ്പാർട്ടു മെന്റ് വാഹനം 
രജി സ് ട്രേ ഷൻ നമ്പർ കെ . എൽ. 01 എ ഡബ്ല 8996 
ലേലത്തിൽ വാങ്ങുന്നതിനുള്ള ടെണ്ടർ എന്ന് വ്യക്തമായി 
രേഖപ്പെടുത്തേണ്ടതാണ്. 

പര സ്യ ലേലം അ വ സാ നിച്ചാ ലു ട ൻ ടെണ്ടറു കൾ 
തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണ് കൂടുതൽ 
തുക കാണുന്നത്, ലേലം/ ടെണ്ടർ തുകയുടെ പകുതിയും 
ജി .എസ്. റ്റി . തുക പൂർണ്ണമായും നിരതദ്രവ്യം കിഴിച്ച് ലേല 
സ്ഥലത്തുവച്ചുതന്നെ ലേലം പിടിച്ച വ്യക്തി അടയ്ക്കേണ്ടതും 
ബാക്കി സംഖ്യ ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തി ഉത്തരവ് 
കിട്ടുന്ന മുറയ്ക്ക് 5 ദിവ സ ത്തിനു ള്ളിൽ അടച്ച് ലേല 
വാഹനം സ്വന്തം ചെല വിൽ നീക്കം ചെയ്യേണ്ടതു മാണ്. 
ഏതെങ്കിലും കാരണവശാൽ ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുന്ന 
ആൾ ടി നിബന്ധനകൾക്ക് വിപരീതമായി പ്രവർത്തിക്കു 
കയാണെങ്കിൽ ടിയാൻ അടച്ച തുക ബോർഡിലേക്ക് മുതൽ 
കൂ ട്ടു ന്നതും വാഹനം പുനർ ലേലം ചെയ്യു ന്ന തു മാ ണ് . 
പു നർ ലേ ല ത്തിൽ ബോർഡിന് എന്തെങ്കിലും നഷ്ടം 
സംഭവിച്ചാൽ ആയതിന് ടിയാൻ ഉത്തരവാദി ആയിരിക്കുന്നതും 
ആയത് ടിയാ നിൽ നിന്ന് ഈടാക്കുന്നതുമാണ്. എന്നാൽ 
പുനർലേലത്തിൽ കൂടു തൽ തുക ലഭിക്കുകയാണെങ്കിൽ 
ആയതിന് ടിയാൻ അർഹനായിരിക്കുന്നതുമല്ല . 


FORM No. 155 

[See Rule 329 ] 
[Member s Voluntary Winding -up ] 

- Name of Company : 
SURABHI LOANS AND FINCORP LIMITED 

Notice Convening Final Meeting 
Notice is hereby given in pursuance of Section 497 
that a general meeting of the members of the above 

named Company will be held at Room No. 1/442A , Surabhi 
- Tower, Byju Road, Kunnamkulam , Thrissur- 680 503 on the 

1st day of June 2018 at 11 a. m . in the morning for the 
purpose of having an account laid before them showing 
the manner in which the winding - up has been conducted 
and the property of the Company disposed of and of 
hearing any explanation that may be given by the 
liquidator and also of determining by a special resolution 
of the Company, the manner in which the books , 
accounts and documents of the Company and of the 
liquidator shall be disposed of. 


Dated this the 28th day of February 2018 . 


K . M . VARGHESE , 

Liquidator. 


Kunnamkulam . 


391 


